Kerala Gazette No. 6 dated 9th February 2021. 


PART II 
COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 
KOLLAM DISTRICT 
കൊല്ലം സബ്‌ കളക്ടറുടെ നടപടിക്രമം 
(ഹാജര്‍ : ശിഖാ സുര്രേന്ദന്‍, ഐ.എ.എസ്‌.) 
No. J-475/2020. 2020 ഡിസംബര്‍ 9. 


വിഷയം---ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയം---പോരുവഴി alleges സര്‍വ്വേ 378/14-ല്‍ ഉള്‍പ്പെട്ട 04.80 ആര്‍സ്‌ ഭൂമിയുടെ ന്യായവില 


നിര്‍ണ്ണയിച്ച്‌ ഉത്തരവാകുന്നത്‌ സംബന്ധിച്ച്‌. 


സൂചന-(1) കേരള മുദ്രപ്രത നിയമം 1959 സെക്ഷന്‍ 28എ പ്രകാരം സിദ്ധിച്ച അധികാരം. 
(2) ശ്രീ. രാജ്രേന്ദന്‍ പിള്ള, പുത്തന്‍വീട്‌, അമ്പലത്തുംഭാഗം സമര്‍പ്പിച്ച അപേക്ഷ. 


(൫) കുന്നത്ത്‌ ഭൂരേഖ തഹശിീല്‍ദാരുടെ 18-8-2020-ലെ ബി4-2301/20 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ച്‌ 6-3-2010-00 തീയതിയില്‍ സര്‍ക്കാര്‍ വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഭൂമിയുടെ 
ന്യായവില നിലവില്‍ വന്നിട്ടുള്ളതാണ്‌. അപേക്ഷകനായ ശ്രീ. രാജ്യേന്ദന്‍പിള്ള, പുത്തന്‍വീട്‌, അമ്പലത്തുംഭാഗം എന്നയാളുടെ 
കൈവശത്തില്‍ ഇരിക്കുന്നതും പോരുവഴി വില്ലേജ്‌, ബ്ളോക്ക്‌ നമ്പര്‍ 006, റീസര്‍വ്വേ 3871-ല്‍ ഉള്‍പ്പെട്ടതുമായ 04.80 ആര്‍സ്‌ ഭൂമി 
മേല്‍ പരാമര്‍ശിച്ച സര്‍ക്കാര്‍ വിജ്ഞാപനത്തില്‍ “ഗവണ്‍മെന്റ്‌ പ്രോപ്പര്‍ട്ടി" എന്ന്‌ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്‌. എന്നാല്‍ പ്രസ്തുത 
സ്ഥലം പാട്ടഭൂമിയായി നിരാക്ഷേപമായി അപേക്ഷകന്‍ കൈവശം വച്ച്‌ അനുഭവിച്ച്‌ വരുന്നതാണെന്ന്‌ സ്ഥലപരിശോധനയിലും 
സൂചന 2 പ്രകാരമുള്ള തഹശീല്‍ദാരുടെ റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തിലും ബോദ്ധുപ്പെട്ടതിനാല്‍ സര്‍വ്വേ 387/14-ലുള്ള ഭൂമിക്ക്‌ 


സൂചനാ (1) പ്രകാരം സിദ്ധിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തില്‍ സ്യായവില നിര്‍ണ്ണയിച്ച്‌ ചുവടെ ചേര്‍ക്കുംവിധം ഉത്തരവാകുന്നു. 








താലൂക്ക്‌ വില്ലേജ്‌ റീ-സര്‍വ്വെ/ സര്‍വ്വേ പഞ്ചായത്ത്‌ 6-3-2010-ലെ പുനര്‍ നിലനിര്‍ത്തി 
ബ്ലോക്ക്‌ നമ്പര്‍ മുനിസിപ്പാലിറ്റി ക്ലാസിഫിക്കേഷനും, നിര്‍ണ്ണയിച്ച ഉത്തരവാകുന്ന 
കോര്‍പ്പറേഷന്‍ വിലയും വില (ആര്‍സ്‌ ക്ലാസിഫിക്കേഷന്‍ 
ഒന്നിന്‌) 
കുന്നത്തൂര്‍ പോരുവഴി 006 387/14 പോരുവഴി ഗവ. പ്രോപ്പര്‍ട്ടി 2 36,000 Residential Plot 
Re. 1 with Corp./Munci./ 


Panch. Road access 





14-11-2014-981 സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 188/20144റ്റി.ഡി. പ്രകാരം ഈ സ്യായവിലയുടെ 50% വര്‍ദ്ധനവും, ആയതിന്റെ 
31-3-2018-ലെ സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 43/2018/റ്റി.ഡി. പ്രകാരമുള്ള 10% വര്‍ദ്ധനവും, 30-4-2019-ലെ സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി?) 
നമ്പര്‍ 20/2019/റ്റി.ഡി. പ്രകാരമുള്ള 10% വര്‍ദ്ധനവും, 31-3-2020-ലെ സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 47/2020/റ്റി.ഡി. പ്രകാരമുള്ള 


10% വര്‍ദ്ധനവും കൂടി ഇതിന്‌ പുറമെ കണക്കാക്കേണ്ടതാണ്‌. 


സബ്കളക്ടറുടെ കാര്യാലയം, പ്പ) 


കൊല്ലം. സബ്‌ കളക്ടര്‍. 


Gaz. No. 6/2021/DTP/CLR (Fair Value-Supplement). 


271 


2 


പുനലൂര്‍ റവന്യു ഡിവിഷണല്‍ ഓഫീസറുടെ നടപടിക്രമം 


(ഹാജര്‍ : ബി. ശശികുമാര്‍) 


നമ്പര്‍ എഫ്‌-5847/2020/എല്‍.ഡിസ്‌. 2020 ഡിസംബര്‍ 11. 


വിഷയം:-- ഭൂമിയുടെ ന്യായവില--പുനലൂര്‍ സബ്‌ ഡിവിഷന്‍--കൊട്ടാരക്കര താലൂക്ക്‌, ചിതറ വില്ലേജ്‌ അപാകത 
പരിഹരിച്ച്‌ പുനര്‍നിര്‍ണ്ണയം നടത്തി ഉത്തരവാകുന്നു. 


M}aIM:—(1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷന്‍ 28എ, ചട്ടം 5 (4). 
(2 ബഹു. ലാന്‍ഡ്‌ റവന്യു കമ്മീഷണറുടെ 11-2-2019-90 തീയതിയിലെ LA 3-54647-ാം നമ്പര്‍ പരിപ്രതം. 


(൫) മാങ്കോട്‌ വില്ലേജില്‍ ചിറവൂര്‍ തലവരമ്പ്‌ മുറിയില്‍ algo വീട്ടില്‍ (രീ. നിസാമുദ്ദീന്‍ സമര്‍പ്പിച്ച 
അപേക്ഷ. 


(൫) കൊട്ടാരക്കര തഹശീല്‍ദാരുടെ 23-10-2020-ലെ എഫ്‌1-11367/2020 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


ഭൂമിയുടെ സ്യായവില നിര്‍ണ്ണുയിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച 6-3-2010-ലെ വിജ്ഞാപനത്തില്‍ 3-00 സൂചനയില്‍ പേര്‍ 
ചേര്‍ത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ വില നിര്‍ണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത്‌ പരിഹരിക്കുന്ന 
തിനായി അപേക്ഷ സമര്‍പ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയില്‍ സൂചന (4) (പകാരം റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിര്‍ദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകള്‍ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷന്‍ ചേര്‍ത്തും 
അവയ്ക്കനുസൃതമായ വില ചേര്‍ത്തും വിജ്ഞാപനം ചെയ്യേണ്ടത്‌ ആവശ്യമാണെന്ന്‌ ബോദ്ധുപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില്‍ ചുവടെ 
ചേര്‍ക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട്‌ 6-3 -2010-ല്‍ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയില്‍ വന്നുചേര്‍ന്ന 


അപാകതകള്‍ പരിഹരിച്ച്‌ ചുവടെ ചേര്‍ത്തിരിക്കുന്നപ്രകാരം അംഗീകരിച്ച്‌ ഉത്തരവാകുന്നു. 











വില്ലേജ്‌, സര്‍വ്വെ; 6-3-2010-ലെ പൂനര്‍ പൂനര്‍ 
അപേക്ഷകന്റെ പേരും താലൂക്ക്‌ ബ്ലോക്ക്‌ റീസര്‍വ്വെ/ വിജ്ഞാപനത്തിലെ നിര്‍ണ്ണയിച്ച നിര്‍ണ്ണയിച്ച 
മേല്‍വിലാസവും നമ്പര്‍ സബ്‌ ഡിവിഷന്‍ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പര്‍ വിലയും ക്കേഷന്‍ (ആര്‍ ഒന്നിന്‌) 
ശ്രീ. നിസാമുദ്ദീന്‍, കൊട്ടാരക്കര ചിതറ 67/3-2 Govt. Residential 20,000 
പട്ടറയില്‍ ഹൌസ്‌, ബ്ലോക്ക്‌ നമ്പര്‍-ട6 Property Plot with 
തലവരമ്പ്‌, ചിറവൂര്‍, PWD 
മാങ്കോട്‌ road access 
റവന്യു ഡിവിഷണല്‍ ഓഫീസ്‌, (ഒപ്പ്‌) 
പുനലൂര്‍. റവസ്യൂ ഡിവിഷണല്‍ ഓഫീസര്‍. 





PATHANAMTHITTA DISTRICT 
തിരുവല്ല സബ്‌ കളക്ടറുടെ നടപടിക്രമം 
(ഹാജര്‍ : ചേതന്‍കുമാര്‍ മീണ ഐ.എ.എസ്‌.) 
നമ്പര്‍ എ2-1328/2020/കെ.ഡിസ്‌. 2020 നവംബര്‍ 12. 


വിഷയം:--ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയം--ന്യായവില രജിസ്റ്ററില്‍ ഉള്‍പ്പെടുത്താതെപോയ ഭൂമിക്ക്‌ വില നിശ്ചയിക്കുന്നത്‌ 
സംബന്ധിച്ച്‌. 


സൂചന--(1) കേരള സ്റ്റാമ്പ്‌ ആക്ട്‌, 1959 സെക്ഷന്‍ 28എ (fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 
(2) ശ്രീ. വി. റ്റി. പൌലോസ്‌, വല്യോടത്ത്‌, കാവുംഭാഗം സമര്‍പ്പിച്ച അപേക്ഷ. 
(൫) തിരുവല്ല തഹശീല്‍ദാര്‍ (ഭൂരേഖു)-ടെ 13-2-2020-00 തീയതിയിലെ സിമ/888/2020-0൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


(൭) ലാന്റ്‌ റവസ്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ എല്‍.ആര്‍.എദ.-54674/17 നമ്പര്‍ സര്‍ക്കുലര്‍. 


272 


2010 മാര്‍ച്ച്‌ മാസം 6-90 തീയതിയിലെ അസാധാരണ ഗസറ്റ്‌ വിജ്ഞാപന പ്രകാരം നിലവില്‍വന്ന ന്യായവില രജിസ്റ്ററില്‍ 
ഉള്‍പ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സര്‍വ്വെ നമ്പരില്‍പ്പെട്ട വസ്തുക്കള്‍ക്ക്‌ സൂചന റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തില്‍ കേരള സ്റ്റാമ്പ്‌ 
ആക്ട്‌ സെക്ഷന്‍ 28എ പ്രകാരം ന്യായവില നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 








തദ്ദേശ സര്‍വ്വെ നമ്പരും ന്യായ 
താലൂക്ക്‌ വില്ലേജ്‌ സ്വയംഭരണ ബ്ലോക്ക്‌ സബ്‌ ഡിവിഷന്‍ ക്ലാസിഫിക്കേഷന്‍ വില 
സ്ഥാപനം നമ്പര്‍ നമ്പരും (ആര്‍ ഒന്നിന്‌) 
zg 
തിരുവല്ല കാവുംഭാഗം നഗരസഭ 23 49 പുരയിടം 70,000 
(തിരുവല്ല) 





സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 188/2014/റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010-ലെ ന്യായവിലയുടെ 50% വര്‍ദ്ധനവും 
തുടര്‍ന്നുള്ള ആനുപാതിക വര്‍ദ്ധനവും കൂടി ഇതിന്‌ പുറമെ കണക്കാക്കാവുന്നതാണ്‌. 


Form ‘A’ 
[See Rule 4] 
NOTIFICATION 
No. A2-1328/2020/K.Dis. 12th November 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995, the Fair Value of the land in 
Block No. 73, Re-survey No. 49, Kavumbhagom Village, Thiruvalla Taluk of the Pathanamthitta District is hereby fixed as 
shown in the schedule thereto. 














SCHEDULE 
Name of Name of Name of Village & Municipality Ward Classification Fair value 
യ, luk Survey No. യ of the land 
District Talu and Sub-Division റ്‌ fixed 
Number z 
Pathanamthitta Thiruvalla Kavumbhagom Thiruvalla 3% Dry land 70,000 
Re-survey No. 49 
Revenue Divisional Office, (Sd.) 
Thiruvalla. Sub Collector. 
അടൂര്‍ റവന്മു ഡിവിഷണല്‍ ആഫീസറുടെ നടപടിക്രമം 
(ഹാജര്‍ : ശ്രീ. എസ്‌. ഹരികുമാര്‍?) 
(1) 

നമ്പര്‍ C3-6509/2020/K.Dis. 2020 നവംബര്‍ 10. 


വിഷയം :—EHOB O}(GalL നിയമം 1959---സെക്ഷന്‍ 28എ--ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുള്ള ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നത്‌--സംബന്ധിച്ച്‌. 


സൂചന--- (1) കേരള സ്റ്റാമ്പ്‌ ആക്ട്‌ 1959 സെക്ഷന്‍ 28A (ഫിക്സേഷന്‍ ഓഫ്‌ ഫെയര്‍വാല്യു ഓഫ്‌ ലാന്റ്‌ ) ചട്ടം 3(7) algo (4). 
(2) ലാന്‍ഡ്‌ റവന്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ എല്‍.ആര്‍.എ3-54674/17-ാം നമ്പര്‍ സര്‍ക്കുലര്‍. 


(൫ കോഴഞ്ചേരി താലൂക്കില്‍, മെഴുവേലി വില്ലേജില്‍, ചക്കിട്ടയില്‍ വീട്ടില്‍ ശ്രീ. സുനില്‍ സി. ചെറിയാന്റെ 
അപേക്ഷ. 


(4) തഹശീല്‍ദാര്‍ കോഴഞ്ചേരിയുടെ 11-9-2020, 20-10-2020 എന്നീ തീയതികളിലെ avi-2247/20-90 നമ്പര്‍ 
റിപ്പോര്‍ട്ടുകള്‍. 


273 


2010 മാര്‍ച്ച്‌ മാസം 6-00 തീയതിയിലെ അസാധാരണ ഗസ്റ്റ്‌ വിജ്ഞാപന പ്രകാരം നിലവില്‍ വന്ന ന്യായവില രജിസ്റ്ററില്‍ 


“നിലം എന്ന്‌ തെറ്റായി” എന്ന്‌ രേഖപ്പെടുത്തിവന്ന താഴെ പറയുന്ന സര്‍വെ നമ്പരില്‍പ്പെട്ട വസ്തുവിന്‌ സൂചന റിപ്പോര്‍ട്ടിന്റെ 


അടിസ്ഥാനത്തില്‍ കേരള മുദ്രപ്രതനിയമം സെക്ഷന്‍ 28എ പ്രകാരം സ്യായവില നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 








തദ്ദേശ സര്‍വെ & 
ജില്ല താലൂക്ക്‌ വില്ലേജ്‌ സ്വയംഭരണ ബ്ലോക്ക്‌ സബ്‌ ക്ലാസിഫിക്കേഷന്‍ സ്യായവില 
സ്ഥാപനം നമ്പര്‍ ഡിവിഷന്‍ 
നമ്പര്‍ 
പത്തനംതിട്ട കോഴഞ്ചേരി മെഴുവേലി ഗ്രാമപഞ്ചായത്ത്‌ 5 212/8 അഗ്രികള്‍ച്ചറല്‍ ലാന്റ്‌ * 35,000 
മെഴുവേലി 
212/10 റസിഡന്‍ഷ്യല്‍ ₹ 90,000 


പ്പോട്ട്‌ വിത്ത്‌ 
6D 


പഞ്ചായത്ത്‌ റോഡ്‌ 


അക്സസ്‌ 





സര്‍ക്കാര്‍ ഉത്തരവുകളായ (പി) നമ്പര്‍ 188/144റ്റി.ഡി. തീയതി 14-11-2014, 43/2018/റ്റി.ഡി. തീയതി 31-3-2018, 20/184റ്റി.ഡി. 


തീയതി 30-4-2019 പ്രകാരമുള്ള വര്‍ദ്ധനവ്‌ കൂടി നിലവിലെ ന്യായവിലയ്ക്ക്‌ പുറമേ കണക്കാക്കാവുന്നതാണ്‌. 


No. K.Dis-6509/2020/C3. 


Form ‘A’ 
[See Rule 4] 


NOTIFICATION 


10th November 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with sub-rule (7) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now, Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 


each serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned 


against each, shall be as shown against it in Column (11) thereof. 


Taluk—Kozhencherry. 


SCHEDULE 


District—Pathanamthitta. 


Village—Mezhuveli. 








Re-Sy Name of 
b '  Panchayath/ Name & . 

Sl. Sy. Su ; Re-Sy. Re-Sy. Sub Local Body Numb Classification Fair Value 
N. Division ....... Municipality/ Panchayath/ “Wer Per Are 

0. No. Block No, Division Ward by use 

No. No Corporation Municipality/ of War a 
Corporation 

1 5 212 8 Panchayath Mezhuveli 1! Agricultural Land 35,000 
2 5 212 10 Panchayath Mezhuveli Il _—_— Residential plot 90,000 


with Panchayath 


road access 





274 


(2) 


നമ്പര്‍ K.Dis-9478/2020/C3. 2020 ഡിസംബര്‍ 21. 


വിഷയം :—EHOB മുര്രപ്രത നിയമം 1959---സെക്ഷന്‍ 28എ--ഭൂമിയുടെ സ്യായവില നിര്‍ണ്ണയിച്ചുള്ള ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നത്‌ സംബന്ധിച്ച്‌. 


സൂചന--- (1) കേരള സ്റ്റാമ്പ്‌ ആക്ട്‌ 1959 സെക്ഷന്‍ 28എ (Fixation of Fair Value of Land) ചട്ടം 3(7) ചട്ടം (4). 
(2 ലാന്‍ഡ്‌ റവന്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ എല്‍.ആര്‍.എ3-54674/17-ാം നമ്പര്‍ സര്‍ക്കുലര്‍. 


(3) ഏനാദിമംഗലം വില്ലേജില്‍ മാരൂര്‍ മുറിയില്‍ കിഴക്കേറ്റത്ത്‌ തോംസണ്‍ വില്ലയില്‍ ജിജു ടോം ജേക്കബിന്റെ 
അപേക്ഷ. 


(4) തഹശീല്‍ദാര്‍, അടൂരിന്റെ 1-12-2020-ലെ B3-11462/2020-90 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


2010 മാര്‍ച്ച്‌ മാസം 6-00 തീയതിയിലെ അസാധാരണ ഗസ്റ്റ്‌ വിജ്ഞാപന പ്രകാരം നിലവില്‍ വന്ന സ്യായവില രജിസ്റ്ററില്‍ 
സര്‍ക്കാര്‍ ഭൂമി എന്ന്‌ രേഖപ്പെടുത്തിവന്ന താഴെ പറയുന്ന സര്‍വെ നമ്പരില്‍പ്പെട്ട വസ്തുവിന്‌ സൂചന റിപ്പോര്‍ട്ടിന്റെ 
അടിസ്ഥാനത്തില്‍ കേരളാ മുദ്രപ്രതനിയമം സെക്ഷന്‍ 28എ പ്രകാരം സ്യായവില നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 








തദ്ദേശ സര്‍വെ & 
ജില്ല താലൂക്ക്‌ വില്ലേജ്‌ സ്വയംഭരണ ബ്ലോക്ക്‌ സബ്‌ ക്ലാസിഫിക്കേഷന്‍ ന്യായവില 
സ്ഥാപനം നമ്പര്‍ ഡിവിഷന്‍ 
നമ്പര്‍ 
പത്തനംതിട്ട അടൂര്‍ ഏനാദിമംഗലം ഏനാദിമംഗലം 26 512/9 റസിഡന്‍ഷ്യല്‍ = 18,000 
ഗ്രാമപഞ്ചായത്ത്‌ 512/9-1 പ്ലോട്ട്‌ വിത്ത്‌ 
പ്രൈവറ്റ്‌ റോഡ്‌ 
അക്സസ്‌ 





സര്‍ക്കാര്‍ ഉത്തരവുകളായ (പി) നമ്പര്‍ 188 144റ്റി.ഡി. തീയതി 14-11-2014, 43/2018/റ്റി.ഡി. തീയതി 31-3-2018, 20/184റ്റി.ഡി. 
തീയതി 30-4-2019 പ്രകാരമുള്ള വര്‍ദ്ധനവ്‌ കൂടി നിലവിലെ ന്യായവിലയ്ക്ക്‌ പുറമേ കണക്കാക്കാവുന്നതാണ്‌. 


Form ‘A’ 
[See Rule 4] 
NOTIFICATION 
No. K.Dis-9478/2020/C3. 21st December 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with sub-rule (7) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now, Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned 
against each, shall be as shown against it in Column (11) thereof. 


SCHEDULE 


District—Pathanamthitta. 








Taluk—Adoort. Village—Enadimangalam. 
Re-Sy Name of 
SI. Sy. Sub Re-Sy.  Re-Sy Sub മശ്‌ Eocah ധോ എ ക Classification Fair Value 
Division . "Division Municipality/ Panchayath/ Number ത്ത Per Are 
NO. No. No. Block No. No Corporation Municipality/ of Ward Fd 
| Corporation 
1 .. .. 26 512 9 Panchayath Enadimangalam . Residential Plot with 19,000 


Private road access 


2 .. .. 26 512 9-1 » കം “ 1 18,000 





Gaz. No. 6/2021/DTP/CLR (Fair Value-Supplement). 


275 


(3) 


നമ്പര്‍ K.Dis-8971/2020/C3. 2020 നവംബര്‍ 24, 


വിഷയം :--കേരള O}(GalL നിയമം 1959---സെക്ഷന്‍ 28എ--ഭൂമിയുടെ സ്യായവില നിര്‍ണ്ണയിച്ചുള്ള ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നത്‌ സംബന്ധിച്ച്‌. 


സൂചന: (1) കേരള Tuomi ആക്ട്‌ 1959 സെക്ഷന്‍ 28A (Fixation of Fair Value of Land) ചട്ടം 3(7) ചട്ടം (4). 
(2) ലാന്‍ഡ്‌ റവന്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ എല്‍.ആര്‍.എ3-54674/17-ാം നമ്പര്‍ സര്‍ക്കുലര്‍. 
(3) മൈലപ്ര വില്ലേജില്‍ കുമ്പഴ മുറിയില്‍ പതാലില്‍ വീട്ടില്‍ തോമസ്‌ ഭാര്യ മറിയാമ്മയുടെ അപേക്ഷ. 
(4) തഹശീല്‍ദാര്‍, കോന്നിയുടെ 9-11-2020-ലെ B4-2537/2020-00 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


2010 മാര്‍ച്ച്‌ മാസം 6-00 തീയതിയിലെ അസാധാരണ ഗസ്റ്റ്‌ വിജ്ഞാപന പ്രകാരം നിലവില്‍ വന്ന സ്യായവില രജിസ്റ്ററില്‍ 
“സര്‍ക്കാര്‍ ഭൂമി” എന്ന്‌ രേഖപ്പെടുത്തിവന്ന താഴെ പറയുന്ന സര്‍വ്വെ നമ്പരില്‍പ്പെട്ട വസ്തുവിന്‌ സൂചന റിപ്പോര്‍ട്ടിന്റെ 
അടിസ്ഥാനത്തില്‍ കേരളാ മുദ്രപ്രതനിയമം സെക്ഷന്‍ 28എ പ്രകാരം സ്യായവില നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 








തദ്ദേശ സര്‍വെ & 
ജില്ല താലൂക്ക്‌ വില്ലേജ്‌ സ്വയംഭരണ ബ്ലോക്ക്‌ സബ്‌ ക്ലാസിഫിക്കേഷന്‍ ന്യായവില 
സ്ഥാപനം നമ്പര്‍ ഡിവിഷന്‍ 
നമ്പര്‍ 
പത്തനംതിട്ട കോന്നി മൈലപ്ര ഗ്രാമപഞ്ചായത്ത്‌ 16 629/2 റസിഡന്‍ഷ്യല്‍ ട്‌ 15,000 
മൈലപ്ര 629/6 പ്ലോട്ട്‌ വിത്ത്‌ 
629/3 പ്രൈവറ്റ്‌ റോഡ്‌ 


അക്സസ്‌ 





സര്‍ക്കാര്‍ ഉത്തരവുകളായ (പി) നമ്പര്‍ 188/144റ്റി.ഡി. തീയതി 14-11-2014, 43/2018/റ്റി.ഡി. തീയതി 31-3-2018, 20/184റ്റി.ഡി. 
തീയതി 30-4-2019 പ്രകാരമുള്ള വര്‍ദ്ധനവ്‌ കൂടി നിലവിലെ ന്യായവിലയ്ക്ക്‌ പുറമേ കണക്കാക്കാവുന്നതാണ്‌. 


Form ‘A’ 
[See Rule 4] 
NOTIFICATION 
No. K.Dis-8971/2020/C3. 24th November 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with sub-rule (7) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now, Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned 
against each, shall be as shown against it in Column (11) thereof. 


SCHEDULE 


District—Pathanamthitta. 











Taluk—Konni. Village—Mylapra. 
RSs, Panchayath/ ne Name & . 
oh Sy. Sub Re-Sy. Re-Sy. Sub . id . മ Classification Fair Value 
Division . . Le Municipality/ Panchayath/ Number 
No No vis Block N Division by use Per Are 
. . No. ae 0: No. Corporation Municipality/ of Ward ¥ 
Corporation 

1 .. .. 16 629 2 Panchayath Mylapra . Residential Plot with 15,000 
629 6 Private road access 
629 3 

Revenue Divisional Office, (Sd.) 

Adoor. Revenue Divisional Officer. 


276 


7 


IDUKKI DISTRICT 


ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടിര്രമം 
(ഹാജര്‍: എച്ച്‌. ദിനേശന്‍, ഐ. എ. എസ്‌.) 


നമ്പര്‍ DCIDK-4107/2019-B1. 2020 നവംബര്‍ 4. 


വിഷയം :---കേരള സ്റ്റാമ്പ്‌ ആക്ട്‌ 1959-സെക്ഷന്‍ 28എ-സ്യായവില അപ്പീല്‍ തീര്‍പ്പാക്കി ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നത്‌- 
സംബന്ധിച്ച്‌. 


വായന:-- (1) ശ്രീമതി ലിസ്സി അഗസ്റ്റ്യന്‍, നന്തലത്ത്‌ വീട്‌, വഴിത്തല പി. ഒ., തൊടുപുഴ, ഇടുക്കി എന്നവര്‍ സമര്‍പ്പിച്ച 
അപ്പീല്‍. 


(2) തൊടുപുഴ തഹശീല്‍ദാരുടെ 5-3-2020-ലെ ജിമ 12354/2019 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 
(൫) ഇടുക്കി റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ 26-8-2020-ലെ ബി1-366/2020 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


തൊടുപുഴ താലൂക്കില്‍ മണക്കാട്‌ വില്ലേജില്‍ ബ്ലോക്ക്‌ 10-8 റീസര്‍വ്വെ നമ്പര്‍ 265/18-ല്‍പ്പെട്ട 19.67 ആര്‍ വസ്തുവും 
റീസര്‍വ്വെ നമ്പര്‍ 265/7-ല്‍പ്പെട്ട 20.80 ആര്‍ വസ്തുവും ശ്രീമതി ലിസ്സി അഗസ്റ്ന്‍, നന്തലത്ത്‌ വീട്‌, വഴിത്തല പി. ഒ., തൊടുപുഴ, 
ഇടുക്കി എന്നവരുടെ പേരിലുള്ളതാണ്‌. 6-3-2010-ല്‍ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരളാ ഗസ്റ്റ്‌ നമ്പര്‍ 515 (11) പ്രകാരം ന്യായവില 
രജിസ്റ്ററില്‍ സര്‍വ്വെ നമ്പര്‍ 265 /18-ല്‍പ്പെട്ട വസ്തുവിനെ Residential plot without vehicular access എന്ന വിഭാഗത്തില്‍ 
ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ 71,000 രൂപയും സര്‍വ്വെ നമ്പര്‍ 265/7-ല്‍പ്പെട്ട വസ്തുവിനെ Garden land without road access എന്ന 
വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ 7,000 രൂപയും ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണ്‌. ടി ന്യായവില പുനര്‍നിര്‍ണ്ണയം 
ചെയ്യുന്നതിലേക്കാണ്‌ ശ്രീമതി ലിസ്സി അഗസ്റ്ൃന്‍, നന്തലത്ത്‌ വീട്‌, വഴിത്തല പി.ഒ., തൊടുപുഴ, ഇടുക്കി എന്നവര്‍ വായന (1) 
പകാരം അപ്പീല്‍ സമര്‍പ്പിച്ചിട്ടുള്ളത്‌. ടി അപ്പീലിന്‍മേല്‍ അന്വേഷണം നടത്തിയ ഇടുക്കി റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ 
അപേക്ഷാവസ്തുവായ റീസര്‍വ്വെ നമ്പര്‍ 265 /8-ല്‍പ്പെട്ട 19.67 ആര്‍ വസ്തുവിനെയും റീസര്‍വ്വെ നമ്പര്‍ 265/7-ല്‍പ്പെട്ട 20.80 ആര്‍ 
വസ്തുവിനെയും Garden land without road access എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ 29,800 രൂപ നിശ്ചയിക്കാവു 
ന്നതാണെന്ന്‌ വായന (3) പ്രകാരം റിപ്പോര്‍ട്ട ചെയ്തിരിക്കുന്നു. തൊട്ടടുത്ത സമീപവസ്തുക്കള്‍ക്കെല്ലാം 30,000 രൂപ ന്യായവില 
നിര്‍ണ്ണുയിച്ചിരിക്കുന്നതിനാല്‍ അപേക്ഷാവസ്തുക്കള്‍ക്കും 30,000 രൂപ ന്യായവില കണക്കാക്കാവുന്നതാണ്‌. മേല്‍ സാഹചരൃത്തില്‍ 
തൊടുപുഴ താലൂക്കില്‍ മണക്കാട്‌ വില്ലേജില്‍ ബ്ലോക്ക്‌ 10-ല്‍ റീസര്‍വ്വെ നമ്പര്‍ 265/18-ല്‍പ്പെട്ട 19,67ആര്‍ വസ്തുവിനെയും റീസര്‍വ്വെ 
നമ്പര്‍ 265/7-ല്‍പ്പെട്ട 20.80 ആര്‍ വസ്തുവിനെയും Garden land without road access എന്ന വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി 
ആര്‍ ഒന്നിന്‌ 30,000 രൂപയായി ന്യായവില പൂതുക്കി നിശ്ചയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 


സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 188/14/റ്റി.ഡി. തീയതി 14-11-2014 പ്രകാരം 2010-ലെ ന്യായവിലയുടെ 50 ശതമാനവും 
സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 43/208)റ്റി.ഡി. തീയതി 31-3-2018 പ്രകാരം 10 ശതമാനവും സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 
20/1ഒ4റ്റി.ഡി. തീയതി 30-4-2019 പ്രകാരം 10 ശതമാനവും സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 47/2020 തീയതി 31-3-2020 പ്രകാരം കൂടി 
ആകെ 200% വര്‍ദ്ധനവ്‌ ഇതിനുപുറമെ കണക്കാക്കൂന്നതാണ്‌. 
Form *C’ 
[See Rule 5 (8)] 
NOTIFICATION 
No. DCIDK/4107/2019-B 1. 4th November 2020. 


Whereas it is expedient to publish a notification showing revised value of land under Section 28 A of the Kerala 
Stamp Act, 1959 read with Sub Rule (8), of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land) Rules 1955, the fair 
value of the land in Block 10 Re-survey Nos. 265/7, 265/18 of Manakkadu Village, Thodupuzha Taluk of the 
Idukki District is hereby fixed finally as shown in the Schedule hereto: 











SCHEDULE 
Name of 
Village and — Corporation/ Fair value of 
Name of — Name of Survey Municipality/ | Ward Classification the land Revised fair 
District Taluk Number with Panchayath by use already fixed value of land 
Sub Division z z 
No. 
Idukki Thodupuzha Manakkadu Manakkadu ള്‌ Garden Land 70,000 30,000 
Village Grama without road per Are per Are 
Block-10 Panchayath access 
Re-Survey 
Nos. 265/7, 265/18 
Collectorate, (Sd.) 
Idukki. District Collector. 


2/7 


THRISSUR DISTRICT 


തൃശ്ശൂര്‍ ജില്ലാ കളക്ടറുടെ നടപടിര്രമം 
(ഹാജര്‍ : ഷാനവാസ്‌, എസ്‌. ഐ.എ.എസ്‌.) 


No. B 12/1981/2020/DCTSR. 2020 ഡിസംബര്‍ 24. 


വിഷയം:-കേരള മുര്രപ്രത നിയമം 1959, 28(എ) വകുപ്പുഥപകാരം സമര്‍പ്പിച്ചിരുന്ന - ശ്രീ. സുരേഷ്‌ ആലിക്കല്‍, 
തിരുവോണം ഹൌസ്‌, നാഗലശ്ശേരി, സൌത്ത്‌ വാവന്നൂര്‍ എന്നയാളുടെ അപ്പീല്‍ അപേക്ഷയില്‍ 


തീര്‍പ്പ്‌ കല്‍പ്പിച്ച്‌ ഉത്തരവാകുന്നു. 


പരാമര്‍ശം--(1) ശ്രീ. സുരേഷ്‌ ആലിക്കല്‍, തിരുവോണം ഹാസ്‌, നാഗലശ്ശേരി, സൌത്ത്‌ വാവന്നൂര്‍ പി. ഒ., പട്ടാമ്പി 


എന്നയാളുടെ ഭൂമിയുടെ ന്യായവില പുനര്‍നിര്‍ണ്ണയം ചെയ്യുന്നതിനുള്ള അപ്പീല്‍ അപേക്ഷ. 
(൭) തലപ്പിള്ളി (ഭൂരേഖ) തഹശീല്‍ദാരുടെ 25-11-2020 തീയതിയിലെ സിട-2360/2020 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


(൫) തൃശ്ശൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ 17-12-2020 തീയതിയിലെ ബിട-2806/2020 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


തൃശ്ശൂര്‍ ജില്ല, തലപ്പിള്ളി താലൂക്ക്‌, ദേശമംഗലം വില്ലേജ്‌, സര്‍വ്വെ 697-ല്‍പ്പെട്ട 2.0112 ഹെക്ടര്‍ ഭൂമിയുടെ ന്യായവില 
പുനര്‍നിര്‍ണ്ണയം ചെയ്യുന്നതിനായി ശ്രീ. സുരേഷ്‌ ആലിക്കല്‍, തിരുവോണം ഹസ്‌, നാഗലശ്ശേരി, സൌത്ത്‌ വാവന്നൂര്‍ പി. ഒ., 


പട്ടാമ്പി എന്നയാള്‍ സുചന (1) പ്രകാരം അപ്പീല്‍ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 


പ്രസ്തുത അപേക്ഷ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കുന്നതിനാവശ്യപ്പെട്ട്‌ തലപ്പിള്ളി ഭൂരേഖ തഹശീല്‍ദാര്‍ക്ക്‌ കൈമാറിയിരുന്നതും 


സൂചന (2) പ്രകാരം തലപ്പിള്ളി ഭൂരേഖ തഹശീല്‍ദാര്‍ താഴെപറയും പ്രകാരം റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതുമാണ്‌. 


അപേക്ഷ ഭൂമി ബി. ടി. ആര്‍. പ്രകാരം പുരയിടം വിഭാഗത്തില്‍ ഉള്‍പ്പെടുന്നുവെന്നും നിലവില്‍ റബ്ബര്‍ കൃഷി ചെയ്തു 
വരുന്നുവെന്നും തെക്കു നിന്നും വടക്കോട്ട്‌ ചരിഞ്ഞ്‌ കിടക്കുന്ന ടി ഭൂമിക്ക്‌ റോഡ്‌ നിരപ്പില്‍ നിന്നും ഏകദേശം 25 മീറ്റര്‍ ഉയരം 
ഉള്ളതും വാഹന സൌകര്യം ഇല്ലാത്തതാണെന്നും തഹശീല്‍ദാര്‍ റിപ്പോര്‍ട്ട സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. അപേക്ഷ വസ്തുവിന്റെ സമീപ 
സമാനഭൂമികളായ സര്‍വ്വെ 697-ല്‍ പ്പെട്ട ഭൂമിക്ക്‌ റസിഡന്‍ഷ്യല്‍ പ്ലോട്ട്‌ വിത്ത്‌ എന്‍. എച്ച്‌. /പി. ഡബ്ല്യു. ഡി. റോഡ്‌ ആക്സസ്‌ 
എന്ന വിഭാഗത്തില്‍ ₹ 63,000 ആയിരുന്നത്‌ നിലവില്‍ F 40,000 ആയി പുനര്‍നിര്‍ണ്ണയം ചെയ്തിട്ടുള്ളതായും 696-ല്‍ പ്പെട്ട ഭൂമിക്ക്‌ 
റസിഡന്‍ഷ്യല്‍ പ്ലോട്ട്‌ വിത്തട്ട്‌ വെഹിക്കുലര്‍ ആക്സസ്‌ വിഭാഗത്തില്‍ ₹ 63,000-ഉം 698, 699 എന്നിവയുടെ ന്യായവില 
റസിഡന്‍ഷ്യല്‍ പ്ലോട്ട്‌ വിത്ത്‌ പ്രൈവറ്റ്‌ റോഡ്‌ ആക്സസ്‌ വിഭാഗത്തില്‍ ₹ 40,000 ആണെന്നും 6982-ല്‍ പ്പെട്ട ഭൂമിക്ക്‌ ജില്ലാ 
കളക്ടറുടെ ബിട-4766/2013 നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം ഹില്‍ (SOG വിത്താട്‌ റോഡ്‌ ആക്സസ്‌ വിഭാഗത്തില്‍ ZT 25,000 ആയി 
നിശ്ച യിച്ചിട്ടുള്ളതാണെന്നും അപേക്ഷാ വസ്തുവിന്റെ തെക്കുഭാഗത്തെ ഭൂമിയായ സര്‍വ്വെ 6890-ല്‍ പ്പെട്ട ഭൂമിക്ക്‌ 
ജില്ലാ കളക്ടറുടെ 2-8-2018-00 തീയതിയിലെ ബി12-68937/2016 നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം ഗാര്‍ഡന്‍ ലാന്‍ഡ്‌ വിത്ജട്ട്‌ റോഡ്‌ 
ആക്സസ്‌ വിഭാഗത്തില്‍ F 21,600 ആയി പുനര്‍നിര്‍ണ്ണയം ചെയ്തിട്ടുള്ളതാണെന്നും, അപേക്ഷാ വസ്തു ഉള്‍പ്പെടുന്ന സര്‍വ്വെ 
697-ന്‌ സമാനമായ ഭൂമിയാണ്‌ സര്‍വ്വെ 690-ല്‍ പ്പെട്ട ഭൂമിയെന്നും അതിനാല്‍ സര്‍വ്വെ 697-ല്‍ പ്പെട്ട ഭൂമിയെ ഗാര്‍ഡന്‍ ലാന്‍ഡ്‌ 
വിത്താട്ട്‌ റോഡ്‌ ആക്സസ്‌ വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ടി ഭൂമിയുടെ ന്യായവില ₹ 21,600 ആയി പുനര്‍നിര്‍ണ്ണയം 
ചെയ്യാവുന്നതാണെന്ന്‌ വില്ലേങാഫീസര്‍ റിപ്പോര്‍ട്ട സമര്‍പ്പിച്ചിട്ടുള്ളതായും തഹശീല്‍ദാര്‍ റിപ്പോര്‍ട്ട സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. അപേക്ഷാ 
ഭൂമിയായ സര്‍വ്വെ 697-ന്റെ സമീപ സമാന ഭൂമിയായ സര്‍വ്വെ 690-ല്‍ ഉള്‍പ്പട്ട ഭൂമിക്ക്‌ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ 
2-8-2018-90 തീയതിയിലെ ബി12-68937/2016 നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം ഗാര്‍ഡന്‍ ലാന്‍ഡ്‌ വിത്താട്ട്‌ റോഡ്‌ ആക്സസ്‌ വിഭാഗത്തില്‍ 
ആര്‍ ഒന്നിന്‌ F 21,600 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതിനാല്‍ അപേക്ഷാ ഭൂമിയായ ദേശമംഗലം വില്ലേജ്‌ സര്‍വ്വെ 697-ല്‍ ഉള്‍പ്പെട്ട 
2.0112 ഹെക്ടര്‍ ഭൂമിക്കും ഗാര്‍ഡന്‍ ലാന്‍ഡ്‌ വിത്തട്ട്‌ റോഡ്‌ ആക്സസ്‌ വിഭാഗത്തില്‍ ആര്‍ ഒന്നിന്‌ F 21,600 ന്യായവില 
നിശ്ചയിക്കാവുന്നതാണെന്ന്‌ തൃശ്ശൂര്‍ റവസ്യൂ ഡിവിഷണല്‍ ഓഫീസര്‍ സൂചന (3) പ്രകാരം റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. അപ്പീല്‍ 
അപേക്ഷയില്‍ തീരൂമാനമെടുക്കുന്നതിലേക്ക്‌ 22/12/2020-ന്‌ നടത്തിയ കൂടിക്കാഴ്ചയില്‍ അപേക്ഷകന്‍ വേണ്ടി ടിയാന്‍ 


ചുമതലപ്പെടുത്തിയ ഉമ്മര്‍, കാറ്റേകാട്ടില്‍ ഹസ്‌, വരവട്ടൂര്‍, ദേശമംഗലം എന്നവര്‍ ഹാജരായിട്ടുള്ളതും നേരില്‍ കേട്ടിട്ടുള്ളതുമാണ്‌. 


278 


9 


ഉത്തരവ്‌ 


തൃശ്ശൂര്‍ ജില്ല, തലപ്പിള്ളി താലൂക്ക്‌, ദേശമംഗലം വില്ലേജ്‌, സര്‍വ്വെ 697-ല്‍പ്പെട്ട 2.0112 ഹെക്ടര്‍ ഭൂമിയുടെ ന്യായവില 
പുനര്‍നിര്‍ണ്ണയം ചെയ്യുന്നതിനായി (രീ. സുരേഷ്‌ ആലിക്കല്‍, തിരുവോണം ഹൌസ്‌, നാഗലശ്ശേരി, സൌത്ത്‌ വാവന്നൂര്‍ പി. ഒ., 
പട്ടാമ്പി എന്നയാള്‍ സുചന (1) പ്രകാരം സമര്‍പ്പിച്ച അപ്പീല്‍ അപേക്ഷയില്‍ പ്രതിപാദിച്ച ഭൂമി തലപ്പിള്ളി (ഭൂരേഖ) 
തഹശീല്‍ദാരുടെ സൂചന (2) പ്രകാരമുള്ള റിപ്പോര്‍ട്ടിന്റെയും തൃശ്ശൂര്‍ റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ സൂചന (3) പ്രകാരമുള്ള 
റിമാര്‍ക്സിന്റെയും വിചാരണയുടെയും അടിസ്ഥാനത്തില്‍ അപേക്ഷഭൂമിക്ക്‌ ഗാര്‍ഡന്‍ ലാന്‍ഡ്‌ വിത്താട്ട്‌ റോഡ്‌ ആക്സസ്‌ 
വിഭാഗത്തില്‍ ആര്‍ ഒന്നിന്‌ F 21,600 (ഇരുപത്തിഒന്നായിരത്തി അറുന്നൂറ്‌ രൂപ മാര്തം) ന്യായവില നിശ്ചയിച്ച്‌ കേരള മുര്ര 
പ്രതനിയമം 1959, 28 (എ) വകുപ്പ്‌ പ്രകാരം പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. ഇതിനു പുറമെ 14-11-2014-00 തീയതി 
യിലെ GO (P) No. 188/2014/TD നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം വിജ്ഞാപനം ചെയ്ത 50% വര്‍ദ്ധനവും, 31-3-2018-00 തീയതിയിലെ 
GO (P) No. 43/2018/TD നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം വിജ്ഞാപനം ചെയ്ത, നിലവിലെ ഫെയര്‍വാല്യുവായ 50% വര്‍ദ്ധിപ്പിച്ചതിനു 
ശേഷമുള്ള തുകയിന്‍മേലുള്ള 10 % വര്‍ദ്ധനവും, 30-4-2019-00 തീയതിയിലെ GO (P) No. 70/209/11 നമ്പര്‍ ഉത്തരവ്‌ പ്രകാരം 
വിജ്ഞാപനം ചെയ്ത 10 % വര്‍ദ്ധനവും, ന്യായവില പുതുക്കിക്കൊണ്ട്‌ കാലാകാലങ്ങളില്‍ സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച എല്ലാ 
വര്‍ദ്ധനവുകളും പ്രസ്തുത സ്യായവിലയ്ക്കും ബാധകമായിരിക്കുന്നതാണ്‌. 


ടി ഉത്തരവ്‌ വടക്കാഞ്ചേരി സബ്‌ രജിസ്ര്രാര്‍ ഓഫീസിലെ 2307/1/16 നമ്പര്‍ ആധാരത്തില്‍ ഉള്‍പ്പെട്ട തലപ്പിള്ളി താലൂക്ക്‌, 
ദേശമംഗലം വില്ലേജ്‌ സര്‍വ്വെ 697-ല്‍ ഉള്‍പ്പെട്ട 2.0112 ഹെക്ടര്‍ ഭൂമിക്ക്‌ മാര്രം ബാധകമാണ്‌. 


Form ‘C 
[See Rule 5(8)| 
NOTIFICATION 
No. B12-198 1/2020. 24th December 2020. 


Whereas, it is expedient to publish a notification showing revised Value of land as required under Section 28 A of 
the Kerala Stamp Act, 1959 read with Sub Rule (8) of the Rule 5 of the Kerala Stamp (Fixation of Fair Value of Land) 
Rules, 1995, the fair value of the land in Desamangalam Village, of Thrissur District is hereby fixed finally as shown in 
the Schedule hereto: 











SCHEDULE 
Name Name of Name of Classifi- | Fair Value * Reviced 
of Taluk Grama Name of Survey. cation of the Land Fair Value Date of 
District Panchayat Village ൧7:൨0. by Already Extent of the land Order 
Use Fixed ര (in (<= 
per Are) hectares) per Are) 
(1) (2) (3) (4) റ) (൫) (7) (8) (2) (10) 
Thrissur Thala Desaman Desaman Sy 697 Purayidam 40000 2.0112 Hectares of land 21,600 Approved 
ppilly galam galam comprised in Sy 697 Date 


Desamangalam village 
of Talappilly Taluk 

as per Document 

No. 2307/1/16 of 

Sub Registrar Office, 
Wadakkanchery 





It shall be subject to GO. (P) No. 188/2014/TD, dated 14-11-2014 & GO. (P) No. 43/2018/TD, dated 31-3-2018 and 
GO. (P) No. 70/2019/TD, dated 30-4-2019. 


Collectorate, (Sd.) 
Thrissur. District Collector. 


Gaz. No. 6/2021/DTP/CLR (Fair Value-Supplement). 


279 


No. B1-RDOPTM/59/2020. 


10 


MALAPPURAM DISTRICT 


Form ‘A’ 
[See Rule 4] 


NOTIFICATION 


26th January 2021. 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 


Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995. 


Now, therefore, it is hereby made known to the public that the Fair value fixed for the land mentioned 


against each serial numbers, in respect of the land situated in the Survey/Re-survey Numbers of the Village and Taluk 


mentioned against each, shall be as shown against it in Column (11) thereof. 











SCHEDULE 
District—Malappuram. Taluk—Ernad. 
Village—Keezhuparambu. Desam—Keezhuparambu. 
Sub Re-Sy. Panchayat/ Name Name & 
Si. Sy. Division Re-Sy. Re-Sy. Sub = Municippality/ of Local Number Classification Fair Value 
൧/0. No. No. Block No. Division Corporation Body of Ward By use per Are 
No. ca 
MD ൭ (3) (4) () (൫) (7) (8) (9) (10) dD) 
163 20 259 6-2 Panchayath Keezhuparamba New Bazar Garden land 72,000 
Ward 11 with road 
Access 





Office of the Sub Collector, 
Perinthalmanna. 





280 


(Sd.) 
Sub Collector. 


